26 


George Varghese . Objection if any against the issue of 
the said legal heirship certificate shall be filed in person 
before the Tahsildar , Thiruvalla within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette . Objection send by post or filed after 
the stipulated time will not be considered . 


അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ ഷാജ് വചനപാലൻ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖേന അന്വേഷണം നടത്തി 
യതിൽ ടിയാൾ 2-1-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


Taluk Office , , 
Thrivalla , , 


( Sd . ) 
Tahsildar 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


ഷ വചനപാലൻ 


മകൾ 


54 


ഷനി വചനപാലൻ 


51 


33 


Konni Taluk 


3 


ഷാജ് വചനപാലൻ 


മകൻ 


47 


പരസ്യം 


( 1 ) 


നമ്പർ എ5-6158 2021 . 


2021 ആഗസ്റ്റ് 2 . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുൻപി 
നാലെ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തി 
ട്ടുള്ള വ രാ ണ് പരേതയുടെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
കോന്നി തഹസിൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴി ഞ്ഞാ , തപാൽ മാർഗ്ഗമോ ഉള്ള 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പത്തനം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കൂടൽ 
വില്ലേജിൽ നാരായണ മന്ദിരത്തിൽ എൻ . ഗോമതി എന്നവർ 
28-1-2021 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും പത്തേയുടെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മക്കളായ എൻ . വി . ബീന , 
എൻ . വി . ജയദീപ് എന്നിവർ ചേർന്ന് സമർപ്പിച്ച അപേക്ഷ 
യിൻ മൽ ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീ സർ 

മുഖ ന് 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 28-1-2021 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( 3 ) 


നമ്പർ എ5-5212 2021 . 


2021 ആഗസ്റ്റ് 5 . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പത്തനം തിട്ട ജില്ല യിൽ കോന്നി താലൂക്കിൽ കൂടൽ 
വില്ലേജിൽ കാലായിൽ കിഴക്കേതിൽ വീട്ടിൽ സാജു , കെ . 
തോമസ് എന്നയാൾ 6-5-2021 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാ 
ണെന്നും പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യ ങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ജിനു സാജു സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖേന അന്വേഷണം നട ത്തി യ തിൽ 
ടിയാൻ 6-5-2021 -ാം തീയതി മരിച്ചു പോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


1 


എൻ . വി . ബീന 


മകൾ 


59 


2 


എൻ . വി . ജയദീപ് 


മകൻ 


57 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


41 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുൻപി 
നാലെ മരണപ്പെട്ടു പോയിട്ടുള്ള താണ് . 

മുക ളിൽ പേര് 
ചേർത്തിട്ടുള്ളവരാണ് പരേതയുടെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
കോന്നി തഹസിൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴി ഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


ജിനു സാജു 
അലൻ , കെ . സാജു 
ആൽവിൻ , കെ . സാജു 


മകൻ 


20 


3 


17 


>> 


( 2 ) 


പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ5-6296 2021 . 


2021 ആഗസ്റ്റ് 10 . 


ക . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ സീതത്തോട് 
വില്ലേജിൽ സത്യ വിലാസം വീട്ടിൽ ലീലാമ്മ , കെ . 
എന്നവർ 2-1-2021 -ാം തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാ 
ണെന്നും പരേതയുടെ പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും 
മറ്റും കൈപ്പറ്റുന്നതിനും മറ്റ് വിവിധ ആവ ശ്യ ങ്ങൾക്കും 


താലൂക്കാഫീസ് , 
കോന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


344 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 17:17:45 
+ 05'30 ' 


